Government of Kerala 
കേരള സർക്കാർ 

2012 


Regn . No. KERBIL /2012 /45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/TV ( N )/ 634/2012-14 


. 


. 


. 


COVERN 


കര 


ാ 


ക്കാർ 


- 


രള സർക്ക 
WMENT OF E 


KERALA 


KERALA GAZETTE 

കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


18th December 2012 
2012 ഡിസംബർ 18 


Vol. I 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 1 


നമ്പർ 


27th Agrahayana 1934 
- 1934 അഗ്രഹായനം 27 


PART III 
Health Services Department 


ദർഘാസ്/ ലേല പരസ്യം 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 21- 12 - 2012, രാവിലെ 11 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 21- 12 - 2012 
രാവിലെ 11 മണി. 


നമ്പർ എസ് / 3360 / 2011. 

2012 നവംബർ 6. 
- കോഴിക്കോട് സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തോടനു 
ബന്ധിച്ചുള്ള സ്ഥലത്ത്താഴെ കൊടുത്തിരിക്കുന്ന ഫലവൃക്ഷ 
ങ്ങളിൽ നിന്നും 1- 1- 2013 മുതൽ 31 - 12 - 2014 വരെയുള്ള രണ്ട് 
വർഷം കാലയളവിൽ മേലാദായം എടുക്കുന്നതിനുള്ള അവകാശ 
ത്തിനായി സീലുവച്ച് ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസുകൾ അടക്കം ചെയ്ത കവറിനുമേൽ ഫലവൃക്ഷ 
ങ്ങളുടെ ആദായം എടുക്കുന്നതിനുള്ള ദർഘാസ്എന്നെഴുതി 
“സൂപണ്ട്, ഗവൺമെന്റ് മാ ന സി കാ രോ ഗ്യ കേന്ദ്രം, 
കോഴിക്കോട്- 673 016 ” എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. 


മരങ്ങളുടെ വിവരം 


എണ്ണം 


തെങ്ങ് 
കവുങ്ങ് 


- ടെണ്ടറിനോടൊപ്പം 50 മുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക 
എഗ്രിമെന്റ് വയ്ക്കേണ്ടതാണ്. എഗ്രിമെന്റിന്റെ മാതൃക ടെണ്ടർ 
ഫോമിന്റെ അവസാന പേജിൽ ലഭ്യമാണ്. 


മാവ് 


4 
73 
160 


22 
,, 
,, 


പ്ലാവ് 
പുളി 


ദർഘാസ് ഫോറത്തിന്റെ വില ( വില്പന നികുതിയടക്കം) : 

ഒറിജിനൽ - 400 + വാറ്റ് 12. 5 % = 450 

ഡൂപ്ലിക്കേറ്റ് - 200 + വാറ്റ് 12.5 % = 225 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 15 - 12 - 2012, 3 മണി. 


-- വൈകികിട്ടുന്നതും, അപൂർണ്ണവും, നിരതദ്രവ്യത്തിനുള്ള 
ഡിമാന്റ് ഡ്രാഫ്റ്റ്, പാഥമിക ഉടമ്പടി എന്നിവ അടക്കം 
ചെയ്യാത്തതുമായ ടെണ്ടറുകൾ നിരസിക്കപ്പെടുന്നതായിരിക്കും. 
കൃത്യ സമയത്തിനകം ലഭിക്കുന്ന ദർഘാസുകൾ 21- 12 - 2012 
രാവിലെ 11 മണിക്ക് ഹാജരായ ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതും അതോടൊപ്പം ലേലവും നടത്തുന്നതാണ്. 
ഏറ്റവും കൂടിയ തുക രേഖപ്പെടുത്തിയ ടെണ്ടറോ ലേലമോ 
സ്വീകരിക്കുന്നതായിരിക്കും. കരാറുകാർ മൊത്തം സംഖ്യയുടെ 
ഒരു ശതമാനം നിര ത ദ വ്യ മായി ( കു റ ഞ്ഞത് 1,000 ) 


10th JULY 2012) 


HEALTH SERVICES DEPARTMENT 


26 


“സൂപ്രണ്ട്, ഗവൺമെന്റ് മാനസികാരോഗ്യകേന്ദ്രം കോഴിക്കോട്, 
പിൻ- 673 016 എന്ന പേരിൽ എടുത്ത അംഗീകൃത ബാങ്ക് ഡ്രാഫ്റ്റ് 
ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ ഉറപ്പിച്ച ഉത്തരവ് 
ലഭിച്ചാൽ ഉടനെ മൊത്തം തുകയും പണമായി ഓഫീസിൽ 
അടയ്ക്കേണ്ടതാണ്. വീഴ്ച വരുത്തുന്ന പക്ഷം സർക്കാരിന്റെ 
ലേല നിബന്ധനകൾ അനുശാസിക്കുന്ന മേൽ നടപടികൾ 
സ്വീകരിക്കുന്നതാണ്. മുഴുവൻ തുകയും പണമായി ഓഫീസിൽ 
അടച്ചതിനുശേഷം മാത്രമേ മേലാദായം എടുക്കുവാൻ കഴിയുക 
യുള്ളു. കൂടാതെ മൊത്തം തുക യു ടെ അഞ്ച് ശതമാനം 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സൂപ്രണ്ട്, ഗവൺമെന്റ് മാനസിക 
ആരോഗ്യകേന്ദ്രം, കോഴിക്കോട്- 673 016 എന്ന വിലാസത്തിൽ 
മാറാവുന്ന ഡിമാന്റ് ഡാറ്റും സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ 
നിരക്ക് മാർക്കറ്റ് നിരക്കിനനുസൃതമായോ/ അധികമോ ഉയരുന്നി 
ല്ലെങ്കിൽ ടെണ്ടർ റദ്ദാക്കി പുനർ ലേലം നടത്തുന്നതിനുള്ള 
അവകാശം സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 


- ടെണ്ടർ കരാർ കാലാ വ ധി ക്കു ള്ളിൽ സർക്കാർ 
ആവശ്യാർത്ഥം ഏതൊരു മരവും നഷ്ടപരിഹാരം നൽകാതെ 
സൂപ്രണ്ടിന് മുറിച്ച് മാറ്റാവുന്നതാണ്. കൂടാതെ പ്രകൃതി ക്ഷോഭ 
ത്തിൽ നശിച്ചുപോകുന്ന മരങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യ 
പ്പെടുവാൻ കരാറുകാരന് അവകാശമുണ്ടായിരിക്കുന്നതല്ല. തെങ്ങ്, 
കവുങ്ങ്, കുരുമുളക്വള്ളി തുടങ്ങിയവയ്ക്ക് കാലാകാലങ്ങളിൽ 
കരാറുകാരൻ സ്വന്തം ചെലവിൽ വളം ചെയ്യേണ്ട താ ണ്. 
യാതൊരു കാരണവും കൂടാതെ ദർഘാസുകൾ നീട്ടി വയ്ക്കുന്ന 
തിനും പുനർ ദർഘാസ് ക്ഷണിക്കുന്നതിനും റദ്ദ് ചെയ്യുന്നതി 
നുള്ള അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 


ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രം, 
കോഴിക്കോട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


